| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


e 


GOVERNS 


- 
കര 


രള സർക 


ർക്കാർ 


WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


. 


26th July 2011 


2011ജൂലൈ26 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No. 


- 


| 30 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


4th Sravana 1933 
1933 ശ്രാവണം 4 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 

വിജ്ഞാപനം 


നമ്പർ സി2 -7467/ CR . 


2011 മേയ് 3. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 7467 / RA നമ്പരായി 
രജിസ്റ്റർ ചെയ്ത എറോത്ത് തറവാട് വഖഫിനവകാശപ്പെട്ട 
2525 / 48 നമ്പർ ആധാര പ്രകാരമുള്ള നഗരം അംശം ദേശത്ത് 
റി . സ . 13 - 3 - 106 - ൽ പെട്ട 30 X 37 , 2 0 X 12 , 1192 X 22 
ആശാരികോൽ അളവിലുള്ള സ്ഥലം വിൽപ്പന നടത്തുന്നതിന് 
വഖഫ് മുതവല്ലി അപേക്ഷിച്ചിട്ടുണ്ട്. ആയതിനാൽ ടി വിൽപ്പന 
സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമോ 
ആക്ഷേപമോ ഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 15 ദിവസത്തിനകം 
സീനിയർ സൂപ്രണ്ട്, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, മേഖലാ 
ഓഫീസ്, എറോത്ത് സെന്റർ, ബാങ്ക് റോഡ്, കോഴിക്കോട്- 1 
എന്ന വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 
നിശ്ചിത സമയ പരിധിക്കുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


മേൽ വിൽപ്പന സംബ ന്ധിച്ച അന്തിമ തീരു മാനം 
ബോർഡിൽ നിക്ഷിപ്തമാണ്. 


റീജിയണൽ ഓഫീസ്, 
ബാങ്ക് റോഡ്, 
കോഴിക്കോട്. 


- ( ഒപ്പ്) 
സീനിയർ സൂപ്രണ്ട്. 


